Kerala Gazette No . 41 dated 16th October 2007. 
PART I 


Section iii 


tE1 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണ - ബി ) വകുപ്പ് 


വിജ്ഞാപനം 

2007 ഫെബ്രുവരി 12 . 
നമ്പർ 3613/ ലെഗ്. ബി . 1/ 2007/ നിയമം. തിരുവനന്തപുരം 

1928 മാഘം 23. 


2007 ഫെബ്രുവരി 12 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ താഴെ 
പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധ 
പ്പെടുത്തുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ജോർജ്ജ് ജെയിംസ്, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G. 931/ 2007DTP . 


2007 - ലെ 23 -ാം നമ്പർ ഓർഡിനൻസ് 


2007 - ലെ കേരള പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തെട്ടാം സംവൽസരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


വീതം 


1960 - ലെ കേരള പോലീസ് ആക്റ്റ് 
ഭേദഗതി ചെയ്യുന്നതിനുളള 

ഒരു . 
ഓർഡിനൻസ് 


പീഠിക - സംസ്ഥാന പോലീസിന്റെ പ്രവർത്തനം മെച്ചപ്പെടു ത്തു ന്ന തിന് 
ചില നടപടികൾ കൈക്കൊള്ളത് അത്യാവശ്യമാണെന്നു കരുതുന്നതിനാലും; 


കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും, താൻ സത്വര 
നടപടി എടു ക്കേ ത് ആ വ ശ്യ മാ കു ന്ന സാഹ ച ര്യ ങ്ങ ൾ നില വി ലു ന്ന് 
കേരള ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 


ഇപ്പോൾ, അതിനാൽ, ഭാരത ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം ഖണ്ഡ 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ താഴെ പറയുന്ന 
ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2007 - ലെ കേരള 
പോലീസ് ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 


- (2 ) ഇത് സർക്കാർ വിജ്ഞാപനംമൂലം നിശ്ചയിക്കാവുന്ന തീയതിയിൽ 
പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 1961- ലെ 5 -ാം ആക്റ്റ് താത്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത് 1960 - ലെ കേരള പോലീസ് ( ഭേദഗതി) 
ആക്റ്റിന് ( 1961- ലെ 5 ) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ) 
3 മുതൽ 6 വരെ വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഭേദഗതിക്കു വിധേയമായി 
പ്രാബല്യമായിരിക്കുന്നതാണ്. 


3. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 2 -ാം വകുപ്പ് ( 1) -ാം 
ഉപവകുപ്പിൽ - 


( 1) നിലവിലുള്ള (1 ) -ാം ഖണ്ഡം (1 ബി ) ഖണ്ഡ മായി പുന ര ക്ക മി ടേ തും 
അപ്രകാരം പുനരക്ക മിട്ട ഖണ്ഡത്തിനു മുൻപായി താഴെ പറയുന്ന ഖണ്ഡ ങ്ങ ൾ 
ചേർക്കേ തുമാണ്, അതായത്: 

"(i ) “അതോറിറ്റി ” അല്ലെങ്കിൽ “അതോറിറ്റികൾ” എന്നാൽ 7 ഇ വകുപ്പിൻ 
കീഴിൽ, യഥാക്രമം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സ്ഥാപിച്ചിട്ടുള്ള 
പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്നർത്ഥമാകുന്നു ; 

(i എ ) “ ബോർഡ്” എന്നാൽ 7 സി വകുപ്പ് പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട 
പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് എന്നർത്ഥമാകുന്നു ; 

-- (2) (i ബി) ഖണ്ഡമായി പുനരക്കമിട്ട് നിലവിലുള്ള (i) -ാം ഖണ്ഡത്തിനുശേഷം 
താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേ താണ്, അതായത്: 

" ( സി ) “കമ്മീഷൻ” എന്നാൽ 17 എ വകുപ്പ് പ്രകാരം രൂപവൽക്കരിച്ച 
“ സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ ” എന്നർത്ഥമാകുന്നു ; ; 


( 3 ) ( ii ) -ാം ഖണ്ഡത്തിനു ശേഷം താഴെ പ റ യു ന്ന ഖണ് ഡം 
ചേർക്കേ താണ്, അതാ യത്: 

- " (ii എ ) “സർക്കാർ " എന്നാൽ “ കേരള സർക്കാർ "എന്നർത്ഥമാകുന്നു ; "; 

( 4 ) (iv ) - ാം ഖണ്ഡത്തിനു ശേഷം താഴെപറയുന്ന ഖണ്ഡം 
ചേർക്കേ താണ്, അതാ യത്: 

" (iv എ ) “ നിർണ്ണയിക്കപ്പെട്ട ” എന്നാൽ ആക്റ്റിൻ കീഴിൽ ഊാക്കിയ ചട്ട 
ങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ട എന്നർത്ഥമാകുന്നു ; ". 

4. 3 എ എന്ന പുതിയ വകുപ്പ് ചേർക്ക ൽ - പ ധാ ന ആക്റ്റിലെ 
3 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേ താണ്, അതായത്: 

- " 3 എ .അന്വേഷണവും ക്രമസമാധാനവും വേർതിരിക്കൽ. - (1) സർക്കാരിന് 
ഒരു പ്രദേശത്തെ ജനസംഖ്യ കണക്കിലെടുത്തുകൊൾ, അല്ലെങ്കിൽ അപ്രകാരമുള്ള 
പ്രദേശത്ത് നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊാഉത്തരവു വഴി, 
ഉത്ത ര വിൽ പ്രത്യേകമായി എടുത്തുപറ ഞ്ഞിട്ടുള്ള അങ്ങ നെ യുള്ള പ്രദേശത്ത് 
ദ്രുതഗതിയിലുള്ള അന്വേഷണവും കൂടുതൽ പ്രാഗത്ഭ്യവും, ജനങ്ങളുമായി മെച്ചപ്പെട്ട 
ഐക്യബന്ധവും ഉറപ്പുവരുത്തുന്നതിനായി അന്വേഷണ ചുമതലയുള്ള പോലീസിനെ, 
ക്രമസമാധാന ചുമതലയുള്ള പോലീസിൽ നിന്നും വേർതിരിക്കാവുന്നതാണ്. 

- (2) (1) -ാം ഉപവകുപ്പ് പ്രകാരം വേർതിരിക്കപ്പെട്ട പോലീസ് സേനയുടെ 
ര് വിഭാഗങ്ങളുടേയും സമ്പൂർണ്ണമായ സഹകരണം പോലീസ് ഡയറക്ടർ ജനറൽ 
ഉറപ്പു വ രു ത്തേ താണ്. . 

5 . 4 -ാം വകു പ്പ് പകരം ചേർക്കൽ. - ( 1) പ ധാന ആക്റ്റിലെ 4 -ാം 
വകുപ്പിനുപകരം താഴെപ്പറയുന്ന വകുപ്പുകൾ ചേർക്കേ താണ്, അതായത്: - 


"4. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. - (1) സംസ്ഥാനത്താകമാനമുള്ള 
പോലീസിന്റെ ഭരണം സർക്കാരിന്റെ നിയന്ത്രണത്തിനു വിധേയമായി, പോലീസ് 
ഡയറക്ടർ ജനറലിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

( 2 ) സർക്കാർ, ഭാരത പോലീസ് സർവ്വീസിന്റെ, സംസ്ഥാന കേഡറിലെ 
അങ്ങനെയുള്ള പദവിയിലേക്ക് ഉദ്യോഗക്കയറ്റം നൽകപ്പെട്ടതോ അങ്ങനെയുള്ള 
പദവിയിലേക്ക്ഉദ്യോഗക്കയറ്റം നൽകപ്പെടാൻ അർഹരായിട്ടുള്ളവരെയോ അവരുടെ 
പോലീസ് സൈന്യത്തെ നയിക്കാനുള്ള പരിചയത്തിന്റെയും മൊത്തത്തിലുള്ള സേവന 
ചരി ത ത്ത യും പ രി ഗ ണി ച്ചു കൊണ്ട് പോലീസ് ഡ യ റ ക് ട ് ജ ന റ ലാ യി 
നിയ മി ക്കേ താ ണ് : 

-- എന്നാൽ പോലീസ് ഡയറക്ടർ ജനറലായി തിരഞ്ഞെടു ക്ക പ്പെടുന്ന 
ഉദ്യോഗസ്ഥനെതിരെ ഏതെങ്കിലും കോടതിയിലോ ട്രൈബ്യൂണലിലോ വകുപ്പുതല 
ഏജൻ സി യിലോ സംസ്ഥാന സർക്കാരിനു വേി ഫയൽ ചെയ്ത ഒരു ചാർജ്ജ് 
തീർപ്പാകാതെ നിലവിലുായിരിക്കാൻ പാടുള്ളതല്ല . 

- 4 എ . പോലീസ് ഓ ഫീ സർ മാ രു ടെ ഏറ്റവും കുറഞ്ഞ ഉദ്യോഗ 
കാലാ വധി. - (1 ) സർക്കാരിന്, പോലീസ് ഡയറക്ടർ ജന റ ലിനും പോലീസ് 
സ്റ്റേഷനുകൾ, പോലീസ് സർക്കിളുകൾ, പോലീസ് സബ് ഡിവിഷനുകൾ, പോലീസ് 
ജില്ലകൾ, പോലീസ് റേഞ്ചുകൾ, പോലീസ് സോണുകൾ എന്നിവയുടെ ചുമതല 
വഹിക്കുന്ന എല്ലാ ഓഫീസർമാർക്കും തസ്തികയുടെ ചുമതല ഏറ്റെടുത്ത തീയതി 
മുതൽ ര് വർഷത്തേക്ക് ഒരു സാധാരണ നിലയിലുള്ള ഉദ്യോഗ കാലാവധി 
ഉറപ്പാക്കാവുന്നതാണ്: 

- എന്നാൽ സാധാരണ നിലയിലുള്ളഉദ്യോഗ കാലാവധി, സൂപ്പറാനുവേഷൻ, 
പമോ ഷൻ, റിവേർഷൻ, സസ്പെൻഷൻ, ലീവ് എന്നീ സംഗതികളിൽ ബാധക 
മായിരിക്കുന്നതല്ല. 

- (2) സർക്കാരിനോ നിയമനാധികാരിക്കോ ഏതെങ്കിലും നിയമപരമായതോ 
അല്ലെങ്കിൽ വകുപ്പുതല നടപടിക്കോ യാതൊരുവിധ ഭംഗവും കൂടാതെ, ഏതൊരു 
പോലീസ് ഓഫീസറേയും അങ്ങനെ ചെയ്യേത് പ്രഥമദൃഷ്ട്യാ ആവശ്യമാണെന്ന് 
ബോധ്യമാകുന്നപക്ഷം താഴെപ്പറയുന്ന ഏതെങ്കിലും കാരണങ്ങളാൽ അതായത്: 

( എ ) അയാൾ പോലീസ് സേനയുടെ പ്രവർത്തനത്തെ ബാധിക്കത്തക്ക 

വണ്ണം കൃത്യ നിർവ്വഹണത്തിൽ അപ്രാപ്തനോ കാര്യക്ഷമ ത 

യില്ലാത്തവനോആണെന്ന് കാണപ്പെടുകയാണെങ്കിലോ ; 
( ബി) അയാൾ അസാന്മാർഗ്ഗിക പ്രവർത്തനം ഉൾപ്പെട്ട ഒരു ക്രിമിനൽ 

കേസിൽ കുറ്റാരോപിതനായിരിക്കുകയോ; 
( സി ) അയാൾക്കെ തിരെ വകുപ്പുതല നട പ ടി കൾ ആരം ഭി ച്ചിട്ടു 

ങ്കിലോ; 
( ഡി ) അയാൾ കൃത്യ നിർവ്വ ഹ ണ ത്തിൽ വ്യക്ത മായ പക്ഷ പാതം 

പ്രദർശിപ്പിച്ചിരുന്നു എങ്കിലോ ; 


( ഇ ) അയാളിൽ നിക്ഷിപ്തമായ അധികാരത്തിന്റെ ദുരുപയോഗത്തിനോ 

- ദുർവിനിയോഗത്തിനോ; കൂടാതെ 
(എഫ്) ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിലെ കഴിവില്ലായ്മയ്ക്കോ, 
രു വർഷത്തെ സാധാരണ ഉദ്യോഗ കാലാവധി പൂർത്തിയാക്കുംമുമ്പായി 
സ്ഥലം മാററാവുന്നതാണ്. 


6. III എ ആയി പുതിയ അദ്ധ്യായം ചേർക്കൽ. - പ്രധാന ആക്റ്റിലെ III -ാം 
അദ്ധ്യായത്തിനുശേഷം, താഴെപ്പറയുന്ന അദ്ധ്യായം ചേർക്കേ താണ്, അതായത്: - 


“ അദ്ധ്യായം ||| എ 
സംസ്ഥാന സുരക്ഷാ കമ്മീഷനും പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡും 

പോലീസ് കംപ്ലയിന്റ് സ് അതോറിറ്റിയും 
| 7 എ . സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ. - (1) സർക്കാരിന് ഔദ്യോഗിക ഗസററിൽ 
വിജ്ഞാപനംവഴി, ഈ ആക്റ്റിൻകീഴിൽ കമ്മീഷന് ഏല്പിച്ചുകൊടു ക്കാ വുന്ന 
അങ്ങനെയുള്ള ചുമതലകൾ നിർവ്വഹിക്കുന്നതിനും അങ്ങനെയുള്ള കർത്തവ്യങ്ങൾ 
വിനി യോ ഗി ക്കു ന്ന തി നു മായി ഒരു സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ 
രൂപവൽക്കരിക്കാവുന്നതാണ്. 

- ( 2 ) കമ്മീഷനിൽ താഴെ പറയുന്ന അംഗങ്ങൾ ഉൾപ്പെട്ടിരിക്കേ താ ണ്, 
അതായത്: - 

(1) ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളമന്ത്രി അ ദ്ദേഹം അതിന്റെ 

ചെയർമാനായിരിക്കുന്നതും ; 
(i) പ്രതിപക്ഷനേതാവ്; 
(ii ) ചീഫ് സെക്രട്ടറി-എക്സ് - ഒഫീഷ്യാ; 
(iv ) ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി-എക്സ് - ഒഫീഷ്യാ; 
(v) പോലീസ് ഡയറക്ടർ ജനറൽ-എക്സ്-ഒഫീഷ്യാ; 
( i) ഗവർണ്ണർ നാമനിർദ്ദേശം ചെയ്ത മൂന്ന് അനൗദ്യോഗിക അംഗങ്ങൾ. 
( 3 ) കമ്മീഷന്റെ സെക്രട്ടറി പോലീസ് ഡയറക്ടർ ജനറലായിരിക്കുന്നതാണ്. 


(4 ) (2 ) -ാം ഉപവകുപ്പിന്റെ ( M ) -ാം ഖണ്ഡപ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 
എല്ലാ അംഗങ്ങളും രാജിയോ മരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ 
അവരുടെ സ്ഥാനം ഒഴിയാത്തപക്ഷം അവർ ആ സ്ഥാനം മൂന്ന് വർഷക്കാലത്തേക്ക് 
വഹിക്കേ തും അവർ പുനർ നാമനിർദ്ദേശത്തിന് യോഗ്യരുമാണ്. 

( 5 ) ക മ്മീ ഷന്റെ ഒരു അ നൗ ദ്യോ ഗിക അംഗം തുടർച്ച യാ യു ള്ള 
മൂന്നിലധികം യോഗങ്ങളിൽ മതിയായ കാര ണ മില്ലാതെ ഹാജരാകാത്ത പക്ഷം 
കമ്മീഷൻ ചെയർമാന് അത്തരം അംഗത്തെ കമ്മീഷന്റെ അംഗത്വത്തിൽ നിന്നും 
നീക്കം ചെയ്യാവുന്നതാണ്: 


എന്നാൽ, ഈ ഉ പ വ ക പ്പില വ്യ വ സ്ഥ കൾ പ്രകാരം യാതൊരു 
അംഗത്തെയും അപ്രകാരം നീക്കം ചെയ്യുന്നതിനെതിരായി കാരണം കാണിക്കാൻ 
ന്യായമായ ഒരവസരം നൽകിയശേഷമല്ലാതെ നീക്കം ചെയ്യുവാൻ പാടുള്ളതല്ല. 

( 6 ) കമ്മീഷനിലെ ഏതെങ്കിലും അനൗദ്യോഗിക അംഗത്തിന് തന്റെ 
ഉദ്യോഗം, ചെയർമാന് ലിഖിതമായ നോട്ടീസ് നൽകിക്കൊണ്ട് രാജിവയ്ക്കാവുന്നതും, 
അപ കാ രമുള്ള രാജി അംഗീ ക രി ക്കു മ്പോൾ അയാൾ ഉദ്യോഗ ത്തിൽ നിന്നും 
ഒഴിയപ്പെട്ടതായി കരുതപ്പെടുന്നതുമാണ്. 

(7 ) ക മ്മീ ഷ ൻ അതിന്റെ സ്വന്ത മായ നട പടി കമ ങ്ങ ളെയും അത് 
നിർവ്വഹിക്കേ തായ പ്രവർത്തന ങ്ങ ളെയും കമീക രി ക്കേ താ ണ്. 

( 8) ( 2) -ാം ഉപവകുപ്പ് ( i) -ാം ഖണ്ഡപ്രകാരം ഗവർണ്ണർ നാമനിർദ്ദേശം 
ചെയ്യു ന്ന അംഗ ങ്ങ ളു ടെ യോഗ്യ ത കളും അ യോ ഗ്യ ത കളും അ വർ ക്ക് 
കൊടു ക്കേ തായ ഫീസു കളും ബത്ത കളും അവരുടെ സേവന വ്യവസ്ഥകളും 
നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരമായിരിക്കുന്നതാണ്. 

- 7 ബി. കമ്മീഷന്റെ ചുമതലകൾ - (1) കമ്മീഷന്താഴെപ്പറയുന്ന ചുമതലകൾ 
ഊായിരിക്കുന്നതാണ്, അതായത്: 

( എ ) സംസ്ഥാനത്തിലെ പോലീസ് സേനയുടെ പ്രവർത്തനത്തിനായുള്ള 
വിശദമായ മാർഗ്ഗരേഖയും നയരൂപീകരണത്തിനായുള്ള ചട്ടക്കൂടും ഉാക്കുകയും ; 

- ( ബി ) പോലീസിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സേവനവുമായി 
ബന്ധപ്പെട്ട ചുമതലകളുടെയും നടത്തിപ്പിന് നിർദ്ദേശങ്ങൾ നൽകുകയും; 

( സി ) പാ തു വിൽ സംസ്ഥാനത്ത പോലീസിന്റെ പ്രവർത്തനം 
കാലാകാലങ്ങളിൽ വിലയിരുത്തുകയും; 

( ഡി ) സർക്കാരിന് അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വാർഷിക 
റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും സമർപ്പിക്കുന്നതിനും; കൂടാതെ 

( ഇ ) സർക്കാർ അതിനേല് പി ച്ചു കൊടു ക്കുന്ന അത്ത ര ത്തിലുള്ള മറ്റ് 
ചുമതലകൾ നിർവ്വഹിക്കുന്നതിനും; 

- (2) (1) -ാം ഉപവകുപ്പ് ( ഡി) ഖണ്ഡപ്രകാരം കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് 
കിട്ടിയാലുടൻ നിയമസഭ മുമ്പാകെ വയ്ക്കേ താണ്. 

( 3 ) കമ്മീഷന്റെ യാതൊരു പ്രവൃത്തിയോ നടപടികളോ, അപ്രകാരമുള്ള 
പ്രവർത്തിയോ നട പടികളോ ചെയ് തോ പാസ്സാക്കിയതോ ആയ സമയത്ത് 
കമ്മീ ഷ നിൽ ഏതെങ്കിലും ഒഴിവു എ യി രു ന്നു എന്ന കാര ണ ത്താൽ മാത്രം 
അസാധുവായി കരുതാൻ പാടില്ലാത്തതാകുന്നു . 

- ( 4) കമ്മീഷൻ പുറപ്പെടുവിച്ച് ഏതെങ്കിലും മാർഗ്ഗ നിർദ്ദേശ രേഖകളിലോ 
അല്ലെങ്കിൽ നിർദ്ദേശ ങ്ങളിലോ എന്തു തന്നെ ആയിരുന്നാലും, അടിയന്തിര ഘട്ടം 


നേ രി ടു ന്ന തിന് സന്ദർഭം അപ കാ രം ആവ ശ്യ പ്പെ ടു ന്ന പക്ഷം സർക്കാരിന് 
ഏതുകാര്യത്തിലും അതു ആവശ്യമെന്നു കരുതുന്ന അപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ 
പുറപ്പെടുവിക്കാവുന്നതാണ്. 

(5) കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പോലീസ് വകുപ്പിന് ബാധകമായിരിക്കുന്നതാണ്: 

എന്നാൽ, എഴുതി രേഖപ്പെടുത്തിയ കാരണങ്ങളാൽ, സർക്കാരിന്, കമ്മീഷന്റെ 
ഏതെങ്കിലും ശുപാർശയോ, നിർദ്ദേ ശ മോ , പൂർണ്ണ മാ യോ , ഭാഗീ ക മാ യോ , 
നിരസിക്കുകയോ രൂപഭേദപ്പെടുത്തുകയോ ചെയ്യാവുന്നതാണ്. 

7 സി. പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ്. - (1) സംസ്ഥാന സർക്കാരിന്, 
പോലീസ് ഡ യ റ ക്ടർ ജനറൽ ചെയർമാനായും, പോലീസ് അഡീ ഷ ണൽ 
ഡ യ റ ക് ടാർ ജ ന റലിന്റെ പദ വി യി ലു ള്ള മറ്റ് നാല് മുതിർന്ന പോലീസ് 
ഉദ്യോ ഗ സ്ഥൻമാർ അംഗ ങ്ങ ളാ യു മുള്ള ഒരു പോലീസ് എസ്റ്റാ ബി ഷ് മെ ന്റ് 
ബോർഡ് രൂപീകരിക്കാവുന്നതും അത് ഒരു വകുപ്പ് സംബന്ധമായ നികാ യ മാ 
യിരിക്കുന്നതുമാണ്. 

( 2 ) ബോർഡിലെ അംഗങ്ങളുടെ ഉദ്യോഗകാലാവധിയും, ബോർഡിന്റെ 
( പവർത്ത ന ത്തിനുള്ള നടപടിക്രമവും, ബോർഡ് അതിന്റെ പ്രവർത്ത ന ങ്ങ ളിൽ 
അ നു വ ർ ത്തി ക്കേ മാർഗ്ഗ നിർ ദ്ദേ ശ രേഖ ക ളും നിർ ണ്ണ യി ക്ക പ്പ ടാ വു ന്ന 
അപ്രകാരമുള്ള രീതിയിൽ ആയിരിക്കുന്നതാണ്. 


7 ഡി. ബോർഡിന്റെ ചുമതലകൾ. - (1) ബോർഡ് താഴെപ്പറയുന്ന ചുമതല 
കൾ നിർവ്വഹിക്കേ താണ്, അതായത്: 

( എ ) ഓരോ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർക്കും ബാധകമാകാവുന്ന 
പ്രസക്തമായ സർവ്വീസ് നിയമങ്ങളുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി പോലീസ് 
ഓഫീസറുടെയോ പോലീസ് ഇൻസ്പെക്ടർ പദവിയിലോ അതിൽ കുറഞ്ഞതോ 
ആയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ സ്ഥലംമാറ്റങ്ങളിലും, നിയമനങ്ങളിലും, 
ഉദ്യോഗക്ക യറ്റ ങ്ങ ളിലും മറ്റ് സേവന സംബന്ധമായ കാര്യ ങ്ങ ളിലും തീരു മാ ന 
മെടുക്കുന്നതിനും; 

( ബി ) പോ ലീസ് ഡെപ്യൂട്ടി സൂപിന്റെ പദ വി യി ലോ , അ തിനു 
മുകളിലോ ഉള്ള ഉദ്യോഗസ്ഥൻമാരുടെ നിയമ ന ത്തെയോ സ്ഥലംമാറ്റത്തേയോ 
സംബന്ധിച്ച് സമുചിതമായ ശുപാർശകൾ സംസ്ഥാന സർക്കാരിന് നൽകുന്നതിനും; 

( സി ) സംസ്ഥാനത്തെ പോലീസിന്റെ പ്രവർത്തനങ്ങളെ പൊതുവായോ 
പ്രത്യേകമായി എടുത്ത് പറയാവുന്നതോ ആയ പ്രവർത്തനങ്ങളെ പുനരവലോകനം 
ചെയ്യുന്നതിനും; 

( ഡി ) സർക്കാരിനാൽ ബോർഡിന് നൽകിയിട്ടുള്ള അപകാരമുള്ള മറ്റു 
ചുമതലകൾ നിർവ്വഹിക്കുന്നതിനും; 

( 2 ) സർക്കാർ ബോർഡിന്റെ ശുപാർശകൾക്ക് അർഹമായ പരിഗണന 
നൽ കേ താ ണ് . 


(3 ) സർക്കാരിന്, സ്വമേധയായോ, ബാധിക്കപ്പെട്ട വ്യക്തി നൽകിയിട്ടുള്ള 
നിവേദ ന ത്തി ന്മേലോ എഴുതി രേഖപ്പെടുത്തുന്ന കാരണങ്ങളാൽ ബോർഡിന്റെ 
ഏതെങ്കിലും തീരുമാനമോ, ഉത്തരവോ റദ്ദാക്കുകയോ രൂപഭേദപ്പെടുത്തുകയോ 
ചെയ്യാവുന്നതാണ്. 

- 7 ഇ . പോലീസ് കംപ്ലയിന്റ് സ് അതോറിറ്റി. - (1) സർക്കാർ പോലീസ് 
സൂപിന്റെ പദവിയിലോ അതിനുമുകളിലോ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻമാരുടെ 
ഗുരുതരമായ നടപടിദൂഷ്യങ്ങൾക്കും കൂടാതെ എല്ലാ പദവികളിലുമുള്ള പോലീസ് 
ഉദ്യോഗസ്ഥൻമാർക്കെതിരെയും ഗുരുതരമായ പരാതികൾ ഉൾപ്പെടുന്ന മരണം, 
ഗുരു ത ര മായ മുറിവേൽപ്പിക്കൽ, ബലാൽ സം ഗം , പോലീസ് കസ്റ്റ ഡി യിലുള്ള 
സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുക തുടങ്ങിയ ഗുരുതരമായ പരാതികൾക്കെതിരെയും 
നടപടി എടുക്കുന്നതിലേക്കായി, സംസ്ഥാനതലത്തിൽ ഒരു പോലീസ് കംപ്ലയിന്റ് സ് 
അതോറിറ്റി സ്ഥാപിക്കേ താ ണ്. 

( 2) സംസ്ഥാന അതോറിറ്റിയിൽ താഴെ പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ്, 
അതായത്: 

(i) ഹൈക്കോടതിയിൽനിന്നും വിരമിച്ച ഒരു ജഡ്ജി അതോറിറ്റിയുടെ 
ചെയർമാനും; 

( ii ) സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പദവിയിൽ സേവനത്തിലുള്ള 
ഒരു ഓഫീസറും; കൂടാതെ 

(iii ) പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ പദ വി യിൽ 
സേവനത്തിലുള്ള ഒരു ഓഫീസറും. 

( 3 ) സർക്കാർ, ഡെപ്യൂട്ടി സൂപ് ഓഫ് പോലീസിന്റെ പദ വിയോ അതിന് 
താഴെയോ ഉള്ള പോലീ സു ദ്യോ ഗ സ്ഥൻമാർ ക്കെ തി ര യു ള്ള പ രാ തി കൾ 
പരി ശോ ധി ക്കു ന്ന തിന് വേി ജില്ലാ ത ല ത്തിൽ ഒരു പോലീസ് കംപ്ലയിന്റ് സ് 
അതോറിറ്റി സ്ഥാപിക്കേ താ ണ്. 

( 4) ജില്ലാ അതോറിറ്റിയിൽ താഴെ പറയുന്ന അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ്, 
അതായത്: 

- (i) റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി ചെയർമാനും; 
(ii ) ജില്ലാ കളക്ടർ; കൂടാതെ 

(iii) ജില്ലാ പോലീസ് സൂപ്: 
എന്നാൽ, ഒരു ജില്ലാ അതോറിറ്റിയുടെ ചെയർമാനെ ഒന്നോ അതിലധികമോ 
ജില്ലാ അതോറിറ്റികളുടെ ചെയർമാനായി നിയമിക്കാവുന്നതാണ്. 
- (5) സംസ്ഥാന അതോറിറ്റിയിലെയും ജില്ലാ അതോറിറ്റിയിലെയും അംഗങ്ങളുടെ 
സേവന വ്യവസ്ഥകളും വേതനവും മറ്റ് ആനുകൂല്യങ്ങളും അതോറിറ്റിയുടെയോ, 
അതോറിറ്റികളുടെയോ, പ്രവർത്തനങ്ങളുടെ നടപടിക്രമവും നിർണ്ണയിക്കപ്പെടുന്ന 
പ്രകാരമായിരിക്കുന്നതാണ്. 

( 6) സർക്കാർ അതോറിറ്റിയുമായോ അതോറിറ്റികളുമായോ കൂടിയാലോചിച്ച് 
അ വരുടെ ചുമ ത ല കൾ യഥാ വിധി നിർവ്വ ഹി ക്കു ന്ന തി നാ വ ശ്യ മായ എല്ലാ 
സൗകര്യ ങ്ങളും നൽകേ താ ണ് . 


( 7 ) സംസ്ഥാന അതോറിറ്റിക്കും ജില്ലാതല അതോറിറ്റിക്കും അന്വേഷണം 
നടത്തുന്നതിനായി 1908 - ലെ സിവിൽ നടപടി നിയമസംഹിത ( 1908 - ലെ 5 -ാം കേന്ദ്ര 
ആക്റ്റ്) പ്രകാരം ഒരു വ്യ വ ഹാരം വിചാരണ ചെയ്യു മ്പോൾ ഒരു സിവിൽ 
കോടതിക്കുള്ള എല്ലാ അധികാരങ്ങളും താഴെ പറയുന്ന സംഗതികളെ സംബന്ധിച്ച് 
ഊാ യി രിക്കു ന്നതാണ്, അതായത്: 

- ( എ ) ഏതെങ്കിലും ആളെ വിളിച്ചു വരുത്തുന്നതിനും ഹാജരാക്കൽ ഉറപ്പു 
വരുത്തുന്നതിനും, സത്യപ്രസ്താവനയിൻമേൽ വിസ്തരിക്കുന്നതിനും ; 

- ( ബി ) ഏതെങ്കിലും രേഖ കത്തുന്നതിനും ഹാജരാക്കുന്നതിനും ആവശ്യ 
പ്പെടുന്നതിനും; 

( സി ) സത്യവാങ്മൂലത്തിൻമേൽ തെളിവ് സ്വീകരിക്കുന്നതിനും; കൂടാതെ 

( ഡി ) നിർണ്ണയിക്കപ്പെടാവുന്ന മറ്റേതെങ്കിലും കാര്യത്തിനും. 
| (8 ) സർക്കാരിന്റെ എല്ലാ ഏജൻസികളും രേഖകൾ ഹാജരാക്കു ന്നതിനും, 
റിക്കാർഡുകൾ പരിശോധിക്കുന്നതിനും തെളിവ് വിശകലനം ചെയ്യുന്നതിനും 
അത്തരം അതോറിറ്റിയുടെയോ അതോറിറ്റികളുടെയോ ഉത്തരവുകൾ പ്രകാരം 
പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള അതോറിറ്റിയോ അതോറിറ്റികളോ ഒരു ഓഫീസറോ 
ഏതെങ്കിലും കാര്യത്തിൽ അ വരുടെ സഹായം ആ വ ശ്യ പ്പെടുമ്പോൾ വിദഗ്ദ്ധ 
സഹായത്തിനുള്ള വ്യവസ്ഥ സംബന്ധിച്ച് അതോറിറ്റിക്കോ അതോറിറ്റികൾക്കോ 
സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകേതാണ്. 

(9 ) കൃത്യവിലോപം വരുത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എതിരെയുള്ള 
വകുപ്പു തല ത്തിലോ കിമിനമോ ആയ ഏതെങ്കിലും നട പടിക്ക് വിയുള്ള 
അ തോറിറ്റിയുടെ യോ അതോറിറ്റികളുടെയോ ശുപാർശ കൾ, വകു പ്പു തല 
നടപടികൾ തുടങ്ങുന്നതുപോലെയോ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതു 
പോലെയോ ആകുന്നിടത്തോളം ബാധകമാവുന്നതാണ്. എന്നാൽ, അപ്രകാരമുള്ള 
ശുപാർശ അന്വേഷണ ഉദ്യോഗസ്ഥനോ/ നിരീക്ഷണ ഉദ്യോഗസ്ഥനോഅദ്ദേഹം 
വകുപ്പുതല അന്വേഷണമോ ക്രിമിനൽ അന്വേഷണമോ അതത് സംഗതിപോലെ 
നട ത്തുന്ന സംഗ തി യിൽ മന സ്സി ന്റെ വ്യാപനത്തെ സ്വാധീനിക്കു വാൻ 
പാടില്ലാത്തതുമാകുന്നു . ". 


ആർ. എൽ. ഭാട്ടിയ , 

- ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


വി. കെ . ശ്രീകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


G. 931/ 2007DTP, 


